Reg . No. 021. mMuô 
KL / TV ( N ) / 12 /2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


GOVERN 


M20 


19 SNMENT OF 


KEDALA 


न्यावा 


4 जपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


2nd June 2009 

2009 and 2 
12th Jyaishta 1931 
1931 cajn4100 12 


beijo 54 


നമ്പർ 


PART III 
Co -operative Department 


REGISTRATION CERTIFICATE 


No . 0 - 1717/2009 . 


17th April 2009. 


I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969) that 
the following society, the particulars which are furnished 
in the categorical statement is registered by me today as a 
Co -operative Society under the said Act on the basis of 
limited liability and that the bye- laws of the 
undermentioned society is also hereby registered under 
the said section . 

Categorical Statement 
1. Number and Name of the Society — R . 1271 the 

Thrissur District Thottam Thozhilali Co- operative 
Society Ltd . 


2 . Date of Registration — 17 -4- 2009 . 
3 . Address — P. O . Malakkappara , Thrissur 
4 . Area of operation — Thrissur Revenue District 

except Kadappuram Panchayath in Chavakkad Taluk . 
5 . Liability - Limited . 
6 . Main Objects — Welfare of members 
7 . Authorised Share Capital — Rs. 20, 10 ,000 
8 . Type of Society - Rule 15 11 (3 ) (i) 
9 . Maximum Borrowing Power — 50 times of paid up 

Share Capital + Reserve Fund . 


(Sd .) 
Office of the Joint Registrar of Joint Registrar of 
Co - operative Societies Co - operative Societies 
(General ), Thrissur. 

(General). 


Gaz. No. 22/ 2009/DTP (Co-operative). 


200 


KERALA GAZETTE 


[PART III 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ നടപടിക്രമം 


- (1) 


നമ്പർ 2278 / 2009/ എ . ഇ .എൽ. 


2009 മാർച്ച് 31. 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തലശ്ശേരിയുടെ 1421/ 08 / ജി ( 2) ആയുള്ള 25 - 2 -2009 - ലെ കത്തും 

- അന്വേഷണ റിപ്പോർട്ടും. 
നമ്പർ സി 1171 ആയി രജിസ്റ്റർ ചെയ്ത പാച്ചപ്പൊയ്ക കൺസ്യൂമർ സഹകരണ സ്റ്റോർസിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ധർമ്മടം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തലശ്ശേരി നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ നറൽ) , തല ശ്ശേരി പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 5 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്യുകയും 16 - 4- 2003 -നുശേഷം സംഘം ബൈലോയിൽ 
അ നു ശാ സി ക്കു ന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങ ൾ ക്ക നു സ ത മായ ഒരു പ്രവർത്ത നവും നട ത്തു ന്നി ല്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 

ഉത്തരവ് 


നമ്പർ സി 1171 ആയി രജിസ്റ്റർ ചെയ്ത പാച്ചപ്പൊയ്ക കൺസ്യൂമർ സഹകരണ സ്റ്റോർസിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ്രജിസ്ട്രാർ ( ജനറൽ), 
തലശ്ശേരി കാര്യാലയത്തിലെ തലശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ 2279/ 2009 / എ . ഇ .എൽ. 

2009 മാർച്ച് 31. 
സൂചന : -- അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തലശ്ശേരിയുടെ 1421/ 08/ ജി ( 3) ആയുള്ള 25 - 2 - 2009- ലെ കത്തും 

അന്വേഷണ റിപ്പോർട്ടും. 
നമ്പർ സി 846 ആയി രജിസ്റ്റർ ചെയ്ത് തലശ്ശേരി താലൂക്ക് വയർമെൻ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ 
പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ധർമ്മടം യൂണിറ്റ് 
ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) , തലശ്ശേരി നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന റൽ) , തല ശ്ശേ രി പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 4 - 12- 1980 - ൽ രജിസ്റ്റർ ചെയ്യുകയും 16 - 10 - 2005 -നുശേഷം സംഘം ബൈലോയിൽ 
അ നു ശാ സി ക്കു ന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങ ൾ ക്ക നു സ ത മായ ഒരു പ്രവർത്ത നവും നട ത്തു ന്നി ല്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 846 ആയി രജി സ്റ്റർ ചെയ്ത തല ശ്ശേരി താലൂക്ക് വയർമെൻ തൊഴി ലാളി സഹ ക രണ 
സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടുംവകുപ്പ് 72 പ്രകാരം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തലശ്ശേരി കാര്യാ ല യ ത്തിലെ തലശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാ സമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ 2280/ 2009 / എ . ഇ .എൽ. 


2009 മാർച്ച് 31. 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തലശ്ശേരിയുടെ 1736 / 08 / ഡി ആയുള്ള 25 - 2 - 2009 - ലെ കത്തും 

-- അന്വേഷണ റിപ്പോർട്ടും. 
നമ്പർ സി 391 ആയി രജിസ്റ്റർ ചെയ്ത പിണറായി സഹകരണ കൺസ്യൂമർ സ്റ്റോർസിന്റെ പ്രവർത്തനം കേരള സഹകരണ 
നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ധർമ്മടം യൂണിറ്റ് ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ), തലശ്ശേരി നിയമിച്ചുത്തരവായിരുന്നു . 


2nd JUNE 2009 ] 


CO -OPERATIVE DEPARTMENT 


201 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തല ശ്ശേ രി പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 22 - 1- 1974 - ൽ രജിസ്റ്റർ ചെയ്യുകയും 9- 2 - 1993 - നു ശേഷം സംഘം ബൈലോയിൽ 
അ നു ശാ സി ക്കു ന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങ ൾക്ക നു സ ത മായ ഒരു പ്രവർത്ത നവും നട ത്തു ന്നി ല്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 

ഉത്തരവ് 


നമ്പർ സി 391 ആയി രജിസ്റ്റർ ചെയ്ത പിണറായി സഹകരണ കൺസ്യൂമർ സ്റ്റോർസിന്റെ പ്രവർത്തനം കേരള സഹകരണ 
നിയമം വകുപ്പ്71 ( 1 ) പ്രകാരം സമാ പീകരിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) , തലശ്ശേരി 
കാര്യാലയത്തിലെ തലശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 
-- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ്ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ 2281 /2009/ എ . ഇ .എൽ. 


2009 മാർച്ച് 31. 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തളിപ്പറമ്പിന്റെ 2504 / 2000/ എ ആയുള്ള 28 - 3 - 2009 - ലെ കത്തും അന്വേഷണ 

റിപ്പോർട്ടും. 
- നമ്പർ സി 712 ആയി രജിസ്റ്റർ ചെയ്ത കമ്പിൽ മാപ്പിള എൽ. പി . സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുല്ലക്കൊടി യൂണിറ്റ് ഇൻസ്പെക്ടറെ, 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് നിയമിച്ചുത്തരവായിരുന്നു . 

സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 
- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 27 - 3 - 1976 - ൽ രജിസ്റ്റർ ചെയ്യുകയും 30 - 3 - 2005 - നു ശേഷം സംഘം 
ബൈലോയിൽ അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 

ഉത്തരവ് 


നമ്പർ സി 712 ആയി രജിസ്റ്റർ ചെയ്ത കമ്പിൽ മാപ്പിള എൽ. പി . സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹ ക ര ണ നിയമം വകുപ്പ് 71 ( 1) പ്രകാരം സമാ പ് തീ ക രിച്ചു കൊണ്ടും വകുപ്പ്72 പ്രകാരം അ സി സ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് കാര്യാലയത്തിലെ മുല്ലക്കൊടി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും 
ഇതിനാൽ ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാ സമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


- ( 5 ) 


നമ്പർ 2107 / 2009 / എ . ഇ .എൽ. 


2009 ഏപ്രിൽ 1, 


സൂചന : - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന റൽ), തളിപ്പറമ്പയുടെ 3272 | 2008 | എ ആയുള്ള 7 - 3 - 2009 - ലെ കത്തും 

അന്വേഷണ റിപ്പോർട്ടും. 
നമ്പർ സി 1314 ആയി രജിസ്റ്റർ ചെയ്ത പെരുമ്പ സഹകരണ കൺസ്യൂമർ സ്റ്റോർസിന്റെ പ്രവർത്തനം കേരള സഹകരണ 
നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് എ & ഇ ഇൻസ്പെക്ടർ 4 - നെ , അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ), തളിപ്പറമ്പ് നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 23 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോയിൽ 
അ നു ശാ സി ക്കുന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങൾക്ക നു സ ത മായ ഒരു പ്രവർത്ത നവും നട ത്തു ന്നി ല്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 

ഉത്തരവ് 


നമ്പർ സി 1314 ആയി രജിസ്റ്റർ ചെയ്ത പെരുമ്പ സഹകരണ കൺസ്യൂമർ സ്റ്റോർസിന്റെ പ്രവർത്തനം കേരള സഹകരണ 
നിയമം വകുപ്പ് 71 ( 1) പ്രകാരം സമാപ്തീകരിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) , തളിപ്പറമ്പ് 
കാര്യാ ല യ ത്തിലെ പയ്യന്നൂർ യൂണിറ്റ് ഇൻ സ് പ ക ട ലിക്വി ഡേ റ്റ റായി നിയ മി ച്ചു കൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാ സമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


2 02 


KERALA GAZETTE 


[PART III 


( 6 ) 


നമ്പർ 2108 / 2009/ എ . ഇ .എൽ. 


2009 ഏപ്രിൽ 1. 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തളിപ്പറമ്പയുടെ 3300 / 2008 / എ ആയുള്ള 7 - 3 - 2009 - ലെ കത്തും 

-- അന്വേഷണ റിപ്പോർട്ടും. 
നമ്പർ സി 1246 ആയി രജിസ്റ്റർ ചെയ്ത് കണ്ടോത്ത് സഹകരണ കൺസ മർ സ്റ്റോർസിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് എ & ഇ ഇൻസ്പെക്ടർ 3, അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് നിയമിച്ചുത്തരവായിരുന്നു . 

സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 5 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്ത ല്ലാതെ സംഘം ബൈലോയിൽ 
അ നു ശാ സി ക്കുന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങ ൾക്ക നു സ ത മായ ഒരു പവർ ത്ത ന വും നട ത്തു ന്നി ല്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 

ഉത്തരവ് 


നമ്പർ സി 1246 ആയി രജിസ്റ്റർ ചെയ്ത് കണ്ടോത്ത് സഹകരണ കൺസ്യൂമർ സ്റ്റോർസിന്റെ പ്രവർത്തനം കേരള 
സഹ ക ര ണ നിയമം വകുപ്പ് 71 ( 1) പ്രകാരം സമാ പ് തീക രിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജി സ് ടാർ 
(ജനറൽ), തളിപ്പറമ്പ് കാര്യാലയത്തിലെ പയ്യന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടു ക്കേ ണ്ടതും ടി വിവരം യഥാ സമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


(7 ) 
നമ്പർ 2143/ 2009 / എ . ഇ .എൽ. 

2009 ഏപ്രിൽ 1. 
സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂരിന്റെ 2839/ 08 / എ ആയുള്ള 16 - 3 -2009 - ലെ കത്തും അന്വേഷണ 

- റിപ്പോർട്ടും. 


me 


നമ്പർ സി 1214 ആയി രജിസ്റ്റർ ചെയ്ത പിലാത്തറ സഹകരണ ഹോട്ടൽ- കം - ലോഡ്ജിംഗ് സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കണ്ണൂർ- 2 യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 

സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 5 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ് ത ല്ലാതെ സംഘം ബൈലോയിൽ 
അ നു ശാ സിക്കുന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങൾക്ക നു സ ത മായ ഒരു പ്രവർത്ത നവും നട ത്തു ന്നില്ലെന്നും സംഘ ത്തിന് ഭ ര ണ 
സമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 1214 ആയി രജിസ്റ്റർ ചെയ്ത പിലാത്തറ സഹകരണ ഹോട്ടൽ- കം - ലോഡ്ജിംഗ് സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹകരണ നിയമം വകുപ്പ് 71 ( 1) പ്രകാരം സമാപ്തീകരിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ), കണ്ണൂർ കാര്യാലയത്തിലെ മാടായി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാ സമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ 2282 /2009 / എ . ഇ .എൽ. 


2009 ഏപ്രിൽ 1. 


സൂചന : - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പിന്റെ 2503/ 2008 / എ ആയുള്ള 31 - 3 - 2009 - ലെ കത്തും 

-- അന്വേഷണ റിപ്പോർട്ടും. 
നമ്പർ സി 1613 ആയി രജി സ്റ്റർ ചെയ്ത മുണ്ടാന്നൂർ വനിതാ സഹ ക രണ സം ഘ ത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുല്ലക്കൊടി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തളിപ്പറമ്പ നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ (പസ്ത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 24 - 10 - 2003 - ൽ രജിസ്റ്റർ ചെയ്യുകയും 18 - 4 - 2004 - നു ശേഷം സംഘം 
ബൈലോയിൽ അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


രജിസ്റ്റർ 


വും നടത്തര്യത്തിൽ 


2nd JUNE 2009 ] 


CO - OPERATIVE DEPARTMENT 


203 


ഉത്തരവ് 


നമ്പർ സി 1214 ആയി രജിസ്റ്റർ ചെയ്ത മു ണ്ടാ ന്നൂർ വനിതാ സഹ ക രണ സം ഘ ത്തിന്റെ പ്രവർത്തനം കേരള 
സഹ ക ര ണ നിയമം വകുപ്പ് 71 ( 1) പ്രകാരം സമാ പ് തീ ക രിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അ സി സ്റ്റന്റ് രജി സ് ടാർ 
( ജനറൽ), തളിപ്പറമ്പ് കാര്യാലയത്തിലെ മുല്ലക്കൊടി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 

-- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


( 9 ) 


നമ്പർ 2376/ 2009 / എ . ഇ .എൽ. 


2009 ഏപ്രിൽ 3. 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) , തലശ്ശേരിയുടെ 1738 / എ / 08 / ടി ആയുള്ള 25 - 3 - 2009 - ലെ കത്തും 

അന്വേഷണ റിപ്പോർട്ടും. 
നമ്പർ സി 1172 ആയി രജിസ്റ്റർ ചെയ്ത കൊളത്തു മല സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തലശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തലശ്ശേരി നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) , തല ശ്ശേരി പസ്ത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 4 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്ത് തല്ലാതെ സംഘം ബൈലോയിൽ 
അ നു ശാ സി ക്കു ന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങ ൾ ക്ക നു സ ത മായ ഒരു പ്രവർത്ത നവും നട ത്തു ന്നി ല്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 

ഉത്തരവ് 


നമ്പർ സി 1172 ആയി രജിസ്റ്റർ ചെയ്ത കൊളത്തുമല സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള 
സഹ ക ര ണ നിയമം വകുപ്പ് 71 ( 1) പ്രകാരം സമാ പ് തീ ക രി ച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജി സ് ടാർ 
( ജനറൽ), തലശ്ശേരി കാര്യാലയത്തിലെ ധർമ്മടം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാ സമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


( 10 ) 


നമ്പർ 2377 / 2009 / എ . ഇ .എൽ. 


2009 ഏപ്രിൽ 3. 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തലശ്ശേരിയുടെ 1738 / ബി / 08 / ടി ആയുള്ള 25 - 3 - 2009 - ലെ കത്തും 

അന്വേഷണ റിപ്പോർട്ടും. 
- നമ്പർ സി 1463 ആയി രജിസ്റ്റർ ചെയ്ത പാതിരിയാട് ഉപഭോക്തൃ സഹകരണ കാന്റീൻ സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തലശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തലശ്ശേരി നിയമിച്ചുത്തരവായിരുന്നു . 
- സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തല ശ്ശേരി (പസ്ത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 29 - 12 - 1997 - ൽ രജിസ്റ്റർ ചെയ്ത് തല്ലാതെ സംഘം ബൈലോയിൽ 
അ നു ശാ സിക്കുന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങ ൾക്ക നു സ ത മായ ഒരു പ്രവർത്ത നവും നട ത്തു ന്നി ല്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 

ഉത്തരവ് 


- നമ്പർ സി 1463 ആയി രജിസ്റ്റർ ചെയ്ത പാതിരിയാട് ഉപഭോക്തൃ സഹകരണ കാന്റീൻ സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹ ക ര ണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം സമാ പ് തീ ക രിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജി സ് ടാർ 
(ജനറൽ), തലശ്ശേരി കാര്യാലയത്തിലെ ധർമ്മടം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


Gaz. No. 22/2009/ DTP ( Co -operative ). 


204 


KERALA GAZETTE 


[PART III 


(11) 


നമ്പർ 2387 / 2009/ എ . ഇ .എൽ. 


2009 ഏപ്രിൽ 3. 


സൂചന: - അ സി സ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ ), തലശ്ശേ രിയുടെ 186 0 / 08 | കെ . ആ യു ള്ള 25 - 3 - 2009 - ല 

കത്തും അന്വേഷണ റിപ്പോർട്ടും. 
നമ്പർ സി 1466 ആയി രജിസ്റ്റർ ചെയ്ത തട്ടാരി ഉപഭോക്തൃ കാന്റീൻ സൊസൈറ്റിയുടെ പ്രവർത്തനം കേരള സഹകരണ 
നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കതിരൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ), തലശ്ശേരി നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) , തല ശ്ശേരി പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 4 - 1- 1998 - ൽ രജിസ്റ്റർ ചെയ്ത തല്ലാതെ സംഘം ബൈലോയിൽ 
അനു ശാ സി ക്കുന്ന ഉദ്ദേ ശ ല ക്ഷ്യ ങ്ങൾക്ക നു സ ത മായ ഒരു പ്രവർത്തനവും ഇപ്പോൾ നട ത്തു ന്നില്ലെന്നും സംഘ ത്തിന് 
ഭരണസമിതിയില്ലെന്നും തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


- നമ്പർ സി 1466 ആയി രജിസ്റ്റർ ചെയ്ത തട്ടാരി ഉപഭോക്തൃ കാന്റീൻ സൊസൈറ്റിയുടെ പ്രവർത്തനം കേരള സഹകരണ 
നിയമം വകുപ്പ് 71 ( 1) പ്രകാരം സമാപ്തീകരിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) , തലശ്ശേരി 
കാര്യാ ല യ ത്തിലെ ധർമ്മടം യൂണിറ്റ് ഇൻ സ് പ ക ട ലിക്വി ഡേ റ്റ റായി നിയ മി ച്ചു കൊണ്ടും ഇതി നാൽ 
ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാ സമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


( 12 ) 


നമ്പർ 8131/ 2008 / എ . ഇ .എൽ. കെ . ഡിസ്. 


2009 ഏപ്രിൽ 13. 


സൂചന; - (1) ഈ ആഫീസിലെ ഇതേ നമ്പരായുള്ള 15 - 12 - 2008 - ലെ ഉത്തരവ്. 

( 2 ) സംഘം ലിക്വിഡേറററുടെ 3629 / 2008/ ടി. പി . നമ്പരായുള്ള 31- 3 - 2009 - ലെ നടപടിക്രമം. 
നമ്പർ സി 1163 ആയി രജിസ്റ്റർ ചെയ്ത ആന്തൂർ കോ -ഓപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം നിലച്ചുപോയ 
തിനാൽ സൂചന (1) വഴി കേരള സഹകരണനിയമം വകുപ്പ് 71 (2 ) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിനുത്തരവിടുകയും 
ലിക്വിഡേറ്ററായി തളിപ്പറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ തളിപ്പറമ്പ് യൂണിറ്റ് ഇൻസ്പെക്ടറെ 
നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 31- 1- 2009 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ 
ആരംഭിക്കുകയും ചെയ്തു . 

മേൽ സൂചന ( 2) വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കി രജിസ്ട്രേഷൻ റദുചെയ്ത്ഉത്തരവാക 
ണമെന്ന് ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. സൂചന (2) നടപടിക്രമത്തിന്റെ ഒരു പകർപ്പ് ഇതോടൊപ്പം അടക്കം ചെയ്യുന്നു . 

സംഘം കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ 
പൂർത്തിയായ സാഹചര്യത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് 
നമ്പർ സി 1163 ആയി രജിസ്റ്റർ ചെയ്ത ആന്തൂർ കോ -ഓപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ രജിസ്ട്രേഷൻ റദുചെയ്തുകൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും 
വിധം ലിക്വിഡേറ്റർ 3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു 
വിധേയമായി ആയവ നശിപ്പിക്കാവുന്നതുമാണ്. 


Copy of the Proceedings of the Liquidator, Anthoor Co - operative Consumer Stores Ltd . No. C . 1163 


No. 3629 /2008/ TP . 


31st March 2009. 


Ref: — Proceedings No . 8131/2008/ AEL dated 15 - 12 - 2008 of the Joint Registrar (General), Kannur. 


- As per the reference cited, the affairs of the Andoor Co - operative Consumer Stores Ltd. No. C . 1163 have been 
ordered to be wound up and the Unit Inspector, Thaliparamba has been appointed as Liquidator. The Liquidator took charge 
on 31- 1 - 2009. The records of the society has not available to the Liquidator. So the liquidator has not prepared the 
Balance Sheet of the society as on the date of taking charge of the Liquidator was as follows: 


2nd JUNE 2009 ] 


CO -OPERATIVE DEPARTMENT 


205 


Statutory notice inviting claims against the society was published on 31 - 1- 2009 and no claim was received . 
On enquiry it has seen that society has a share capital investment of Rs. 500 in Kannur District Co - operative Bank , 
Thaliparamba Branch . 


Out of the share amount collected from KDCB the Liquidator has remitted Liquidation charge Rs. 75 and Common 
Liquidation Fund Rs. 25 . The receipts and payments pertaining to the liquidator is as follows: 


Receipts 


Payments 


Rs. 


Rs. 


500 


Share in KDCB 
S /B Account in KDC Bank 


500 
25 


500 


S/B Account in KDC Bank 
Common Liquidation Fund 
Liquidation Charges 
Donation to Circle Co-op. 

Union 


75 


400 


Total 


1 , 000 


Total 


1,000 


The final general body meeting of the members of the society was convened on 31-3 -2009 at the conference hall 
of the Thaliparamba Circle Co -operative Union . But nobody were present at the general body meeting . Permission was 
obtained from the Joint Registrar of Co- operative Societies (General) to donate Rs . 400 to Circle Co -operative Union , 
Thaliparamba 


The liquidation charges have been remitted as per rules . The liquidation accounts have been audited by the A .E .L . 
Auditor, Office of the Joint Registrar of Co - operative Societies (General), Kannur. Under these circumstances , the 
following order is issued . 


ORDER 


The affairs of the Andoor Co -operative Consumer Stores Ltd . No. C . 1163 hereby finally wound up under section 
73 ( 3 ) of the Kerala Co - operative Socities Act 21 of 1969 and the registration is recommended for the cancellation 
under Section 74 of the said Act. 


(Sd .) 


Kannur. 


Joint Registrar (General). 


